സ്വാര്രയവിദ്യാഭ്യാസവും 





Es സാമൂഹിക നീതിയും 
pe > 
“പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക” 
വിദ്യാഭ്യാസ ജാഥ - “95 





; = 


കേരള ശാസ്‌ത്രസാഹിത്യ പരിഷത്ത്‌ 


 കേരളത്തനിമകള്‍ക്ക്‌ അടിസ്ഥാനമായി വര്‍ 

aa പൊതുവിദ്യാഭ്യാസത്തിനു നേരെ വന്‍ 
ഭീഷണി ഉയര്‍ന്നുവന്നിരിക്കുന്ന സാഹചര്യമാ 
ണിന്ന്‌. അതിശക്തമായി പ്രതികരിക്കുകയും 
ബദല്‍ സമീപനങ്ങള്‍ കൂട്ടായി വളര്‍ത്തിയെടുക്കു 
കയും ചെയ്തുകൊണ്ടേ ഈ തകര്‍ച്ചയെ നേരിടാ 
നാവൂ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിച്ചു 
കൊണ്ടേ നമുക്കു കേരളത്തെ രക്ഷിക്കാനാവൂ. 

“പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക” എന്ന 
മു്രാവാക്യവുമായി 95 നവംബര്‍ 1 മുതല്‍ 18 
വരെ ശാസ്‌ത്രസാഹിത്യ പരിഷത്തിന്‍െറ ആഭിമു 
ഖ്യത്തില്‍ ആരംഭിക്കുന്ന വിപുലമായ ജനബോധ 
വല്‍ക്കരണ പരിപാടിയാണ്‌ വിദ്യാഭ്യാസ ജാഥ. 

കാസര്‍ഗോഡ്‌, വയനാട്‌, പത്തനംതിട്ട, 
തിരുവനന്തപൂരം എന്നീ ജില്ലകളില്‍നിന്നാരംഭി 
ക്കുന്ന ജാഥകള്‍ നവംബര്‍ 18-ന്‌ വിപുലമായ 
പരിപാടികളോടെ തൃശൂരില്‍ സമാപിക്കും. 

ജാഥയോടനുബന്ധിച്ചു പുറത്തിറക്കുന്ന 
ലഘുൂലേഖകളില്‍ ഒന്നാണിത്‌. പൊതുവിദ്യാ 
ഭ്യാസം സംരക്ഷിക്കുവാനുളള ഈ ശ്രമത്തില്‍ . 
കേരളത്തെ സ്‌നേഹിക്കുന്ന മുഴുവന്‍ ജനങ്ങളും 
പങ്കുചേരുമെന്നു പ്രതീക്ഷിക്കട്ടെ. 


കേരള ശാസ്‌ത്രസാഹിത്യ പരിഷത്ത്‌ 





& സ്വാശ്രയവിദ്യാഭ്യാസവും 
സാമൂഹിക നീതിയും 





സ്വാശ്രയവിദ്യാഭ്യാസവും സാമൂഹിക നീതിയും 


നമ്മുടെ സമൂഹത്തില്‍ ഇരയിടെയായി ഏറ്റവുമധികം കേട്ടുവരുന്ന 
മുദ്രാവാക്യമാണ്‌ “സാമൂഹിക നീതി” എന്നത്‌. എല്ലാ രാഷ്ട്രീയ പാര്‍ട്ടികളും 
അതിന്‍മേല്‍ തൊട്ട്‌ ആണയിടുന്നു. സമ്പത്തിന്‍െറയും അധികാരത്തി 
നന്‍െറയും കാര്യത്തില്‍ ജനങ്ങള്‍ക്കിടയില്‍ ഏറ്റവും അന്തരങ്ങളുളള രാജ്യങ്ങളി 
ലൊന്ന്‌ എന്ന നിലയില്‍ ഇന്ത്യയില്‍ ഈ മുദ്രാവാകൃത്തിന്‌ ഏറെ 
പ്രസക്തിയുണ്ട്‌. “സാമൂഹിക നീതി” നടപ്പാക്കുക എന്നതുകൊണ്ട്‌ ഉദ്ദേശി 
ക്കുന്നത്‌ സമൂഹത്തിന്‍െറ താഴെക്കിടയിലുളളവരുടെ ഉയര്‍ച്ച ഉറപ്പാക്കു 
കയും അതുവഴി സമൂഹത്തില്‍ തുല്യത കൈവരിക്കുകയുമാണ്‌. 

ഇതിനുള്ള ഒരു മാര്‍ഗം സമ്പത്തിന്‍റെ സമൂല പുനര്‍വിതരണമാണ്‌. 
ചൈനയും റഷ്യയും വിപ്ലവത്തിലൂടെ നടപ്പാക്കിയ ഇത്തരം പുനര്‍വിതരണ 
ത്തിന്‍റ പാത നമ്മുടെ ഭൂരിഭാഗം രാശ്ട്രീയശക്തികള്‍ക്കും സ്വീകാര്യമല്ല. 
പകരം, ക്രമേണയുള്ള മാറ്റത്തിനു വേണ്ടിയാണവര്‍ നിലകൊളളുന്നത്‌. 
ക്രമേണയുള്ള മാറ്റത്തിന്‍റെ ആധാരശിലയാകട്ടെ വിദ്യാഭ്യാസമാണ്‌. സമൂഹ 
ത്തില്‍ എല്ലാവര്‍ക്കും വിദ്യാഭ്യാസത്തില്‍ തുല്യ അവസരങ്ങള്‍ നല്‍കിയാല്‍ 
ക്രമേണയെങ്കിലും സാമൂഹിക നീതി കൈവരിക്കാണാവൂമെന്നാണ്‌ സങ്കല്‍ 
പം. ഇതിനായി താഴെപ്പറയുന്ന നടപടികളാണ്‌ വിഭാവനം ചെയ്തിട്ടുള്ളത്‌. 
൭1. സാര്‍വത്രികവും സരജന്യവുമായ സ്‌കൂള്‍ വിദ്യാഭ്യാസം 14 വയസ്സുവരെ 
യെങ്കിലുമുളള വിദ്യാഭ്യാസം എല്ലാവര്‍ക്കും ഒരേ രീതിയില്‍ നല്‍കിയാല്‍, 
തൊഴിലവസരങ്ങള്‍ക്കും അതുവഴിയുള്ള സാമൂഹിക ഉയര്‍ച്ചയ്ക്കുമുള്ള 
മാനദണ്ഡം സമ്പത്തിനേക്കാള്‍ ഉപരി, കഴിവും ബാദ്ധിശക്തിയുമായി 
രിക്കും . എന്ന യുക്തിയാണിതിനു പിന്നില്‍. പ്രായോഗിക തലത്തില്‍ 
ഇതിലുള്ള പാളിച്ചകള്‍ നിരവധിയാണെങ്കിലും ഒരു പരിധിവരെ സാമൂഹിക 
നീതി നടപ്പാക്കാന്‍ ഇത്‌ സഹായിക്കുമെന്നത്‌ വാസ്തവാണ്‌. 
“2. ഉയര്‍ന്ന വരുമാനമുളള തൊഴിലുകളും അധികാരത്തിന്‍െറ ഉന്നത 
ശ്രേണികളില്‍ സ്ഥാനവും ലഭിക്കണമെങ്കില്‍ ഉന്നത (സര്‍വകലാശാല) 


4 
വിദ്യാഭ്യാസം അനിവാര്യമാണ്‌. ഇതിനുള്ള അവസരങ്ങളാകട്ടെ പരിമിതവും. 
അതുകൊണ്ട്‌ ഈ അവസരങ്ങള്‍ വീതിക്കുന്നത്‌ യോഗൃതയുടെ അടിസ്ഥാന 
ത്തിലായിരക്കണം എന്നതാണ്‌ സാമൂഹിക നീതിയുടെ മറ്റൊരു തത്വം. 
3. ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തില്‍, നൂറ്റാണ്ടുകളായി വിദ്യയും, 
സമൂഹത്തിലെ പദവിയും നിഷേധിക്കപ്പെട്ട, അടിച്ചമര്‍ത്തപ്പെട്ട ജനവിഭാഗ 
ങ്ങളാണ്‌ ജനസംഖ്യയില്‍ ഭൂരിപക്ഷം. മേല്‍പറഞ്ഞ നടപടികള്‍കൊണ്ടു 
മാത്രം പ്രായോഗിക തലത്തില്‍ ഉന്നതരുമായി മത്സരിച്ച്‌ വിജയിക്കാനവ 
0002 കഴിയുന്നില്ല. ഈ തിരിച്ചറിവാണ്‌ ദളിതര്‍ക്കും, മറ്റു പിന്നോക്ക 
ജാതിക്കാര്‍ക്കുമുള്ള സംവരണത്തിന്‍െറ അടിസ്ഥാനം. സാമ്പത്തികമായും, 
സാമൂഹികമായും താഴെക്കിടയിലുള്ളവരില്‍ ബഹുഭൂരിഭാഗവും ഇവരാണെ 
ന്നുള്ളതും ഒരു യാഥാര്‍ഥ്യമാണ്‌. സാമൂഹിക നീതി നടപ്പാക്കാന്‍ സംവരണം 
അത്യന്താപേക്ഷകമാണെന്ന കാര്യം ഇന്ന്‌ പരക്കെ അംഗീകരിക്കപ്പെടുന്നു. 
വിദ്യാഭ്യാസത്തിലൂടെയുള്ള സാമൂഹിക ചലനാത്മകത (Social mobility) 
യുടെ ഈ മാത്യക ഏറ്റവും നല്ല രീതിയില്‍ നടപ്പാക്കിയിട്ടുള്ളത്‌ 
കേരളത്തിലാണ്‌. കേരളത്തില്‍ കഴിഞ്ഞ നാലു പതിറ്റാണ്ടു കാലത്തോളമായി 
നടപ്പാക്കിയ കീഴാള പക്ഷപാതിത്വമുളള നയങ്ങളും ഈ സാമൂഹിക 
ചലനാത്മകതയ്ക്ക്‌ ആക്കം കൂട്ടി. ഭൂപരിഷ്കരണവും, ഉയര്‍ന്ന കൂലിനിരക്കു 
കളുമാണതില്‍ മുഖ്യാ. ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലെ ഉയര്‍ന്ന 
നിക്ഷേപവും അതുവഴിയുള്ള സരജന്യ ചികിത്സയും വിദ്യാഭ്യാസവും 
ഇതിനെ സഹായിച്ചു. ഈ മേഖലകളിലുള്ള സര്‍ക്കാര്‍ നിക്ഷേപം യഥാര്‍ഥ 
ത്തില്‍ സമ്പത്തിന്‍െറ ഒരുതരത്തിലുള്ള പുനര്‍വിതരണമായി കാണേണ്ട 
താണ്‌. ഇതുവഴി ഇന്ത്യയിലെന്നല്ല മൂന്നാംലോക പ്രദേശങ്ങളില്‍ത്തന്നെ 
ഏറ്റവും നല്ല, ആരോഗ്യവിദ്യാഭ്യാസ സൂചികകളുടെ ഉടമകളായി മലയാളി 
കള്‍. ഇന്നേറെ പ്രകീര്‍ത്തിക്കപ്പെടുന്ന ഈ കേരള മാതൃകയ്ക്കുപിന്നില്‍ 
ഇവിടെ ജനസമ്മിതിയോടെ നടപ്പായ ഒരു സാമൂഹികകരാര്‍ (Social Contract) 
ഉണ്ടെന്നു കണാന്‍ കഴിയും. ഇതിന്‍െറ ഫലമായി ഇന്ത്യയില്‍ അവസരസമത്വം 
ഏറ്റവുമധികമുള്ള സംസ്ഥാനമായി കേരളം. നമൂക്ക്‌ അഭിമാനിക്കാവുന്ന 
മേല്‍പ്പറഞ്ഞ നേട്ടങ്ങളുടെ മുഖ്യ കാരണം ഈ അവസരസമത്വമാണ്‌. 


പുതിയ പ്രത്യയശാസ്ത്രം 

സാമൂഹിക ചലനാത്മകതയുടെ ഈ കാലഘട്ടത്തില്‍ത്തന്നെ, കേരള 
ത്തില്‍ ഒരു പൂതിയ ധനികവര്‍ഗം രൂപപ്പെട്ടിട്ടുണ്ട്‌. എസ്‌റ്റേറ്റ്‌ മുതലാളിമാര്‍, , 
മദ്യവ്യവസായികള്‍, കള്ളക്കടത്തുകാര്‍, അഴിമതിക്കാരായ രാഷ്ട്രീയക്കാര്‍, മറ്റു 
സര്‍ക്കാര്‍ ഇടനിലക്കാര്‍, വിദേശത്തു ജോലിയെടുക്കുന്നവരില്‍ ഒരു വിഭാഗം 
എന്നിവര്‍ക്കു പുറമേ പരമ്പരാഗതമായി ഉയര്‍ന്ന മധ്യവര്‍ഗത്തില്‍പ്പെട്ട 
ഡോക്ടര്‍മാര്‍, എഞ്ചിനീയര്‍മാര്‍, ബാഭം ഉദ്യോഗസ്ഥര്‍, ഉയര്‍ന്ന ബ്യൂറോക്രാറ്റു 
കള്‍, സര്‍വ്വകലാശാലാ അധ്യാപകര്‍ എന്നിങ്ങനെയുളളവരില്‍ പലരും 
പണ്ടത്തേതില്‍നിന്ന്‌ വളരെ കൂടൂതല്‍ ധനം സമ്പാദിക്കുവാന്‍ കഴിവുള്ളവരാ 
യിത്തീര്‍ന്നിരിക്കൂന്നു. സമ്പദ്‌ വ്യവസ്ഥയുടെ ഉദാരവല്‍ക്കരണവും ആഗോള 
വല്‍ക്കരണവും ഈ ധനിക വര്‍ഗത്തിനു പൂതിയ സാധ്യതകള്‍ തുറന്നുകൊടു 
ത്തിരിക്കുന്നു. പാശ്ചാത്യ നാടുകളിലേതുപോലുളള ഒരു ഉപഭോഗസംസ്കാരം 


= i 
ഇവര്‍ക്കും സാധ്യമായിരിക്കുന്നു. സ്വര്‍ഗഭൂമിയിലേക്കുളള ഈ പ്രയാണ 
ത്തിൽ പഴയ സാമൂഹിക കരാര്‍ ഒരു ബാധ്യതയായിത്തീര്‍ന്നിരിക്കുകയാണ്‌. 
ഈ പശ്ചാത്തലത്തില്‍ വേണം കരാറിന്‍െറ പൊളിച്ചെഴുത്തിനുവേണ്ടി 
ഈയിടെയായി കേട്ടുവരുന്ന വാദങ്ങളെ പരിശോധിക്കുവാന്‍. ഇന്നു നമ്മുടെ 
സമൂഹത്തില്‍ ഉയര്‍ന്നുകേള്‍ക്കുന്ന ഈ ആശയഗതികള്‍ വളരെ പുതുമയുള്ള 
തൊന്നുമല്ല. അമേരിക്കയിലെയും യൂറോപ്പിലെയും പൂതിയ വലതുപക്ഷം 
(New Right) എണ്‍പതുകളുടെ ആദ്യം മുതല്‍ ഉയര്‍ത്തിക്കൊണ്ടു വന്നിട്ടുള്ള 
പ്രത്യയശാസ്‌ത്രത്തിന്‍െറ നാടന്‍ രൂപമാണത്‌. ഈ ആശയങ്ങളെ ഇങ്ങനെ 
സംഗ്രഹിക്കാം. 

കേരളത്തിന്‍െറ വ്യാവസായികവാും സാമ്പത്തികവുമായ മുരടിപ്പിന്‌ 
പ്രധാന കാരണം മൂലധനത്തിന്‍െറ അഭാവമാണ്‌. ഉല്‍പാദനമേഖലയില്‍ 
നിക്ഷേപിക്കാന്‍ സര്‍ക്കാരിനു പണമില്ലാത്തതുകൊണ്ടാണീ മൂലധന 
ദാരിദ്യം. ഉല്‍പാദന വളര്‍ച്ചയെ സഹായിക്കാത്ത സേവന മേഖലകളില്‍ 
(പ്രധാനമായും ആരോഗ്യം, വിദ്യാഭ്യാസം) കൂടുതല്‍ പണം ചെലവാക്കു 
ന്നതു കൊണ്ടാണിത്‌. ആരോഗ്യവിദ്യാഭ്യാസ മേഖലകളില്‍ നിക്ഷേപിക്കുന്ന 
പണം ഒരു പരിധിവരെ പാഴ്ച്ചിലവായി പോകുന്നു. ഈ മേഖലയില്‍ ൮൯ 
നിക്ഷേപം നടത്താനും അവ ആദായാടിസ്ഥാനത്തില്‍ നടത്തുവാനും സ്വകാര്യ 
നിക്ഷേപകര്‍ക്കു കഴിയും. അതുകൊണ്ട്‌ ഈ രംഗങ്ങള്‍ കൂടുതലായി 
സ്വകാര്യമേഖലയ്ക്കു വിടുകയും സര്‍ക്കാര്‍ അവയില്‍നിന്ന്‌ പിന്‍വലിയുക 
യൂമാണ്‌ വേണ്ടത്‌. 

ഈ ആശയങ്ങള്‍ ഇന്ന്‌ പല രൂപത്തിലായി നമ്മുടെ നാട്ടില്‍ 
പ്രചരിച്ലിക്കപ്പെട്ടുവരുന്നു. ഇതു പ്രചരിപ്പിക്കുന്നതില്‍, മിക്കവാറും 
ധനികവര്‍ഗത്തിന്‍െറ ഉടമസ്ഥതയിലുള്ള നമ്മൂടെ മാധ്യമങ്ങള്‍ വലിയ 
പങ്കുവഹിക്കുന്നു. രാഷ്ട്രീയ പ്രവര്‍ത്തകര്‍, ഉദ്യോഗസ്ഥര്‍, ബുദ്ധിജീവികള്‍ 
എന്നിവരില്‍ ഒരു വിഭാഗം ഈ ആശയങ്ങളാല്‍ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്‌. 
ഒരുകാലത്ത്‌ വിദ്യാഭ്യാരംഗത്തെ വരേണ്യവല്‍ക്കരണത്തിനെതിരെ ശബ്ദമൂയ 
ര്‍ത്തി നേതൃസ്ഥാനത്തേക്കൂയര്‍ന്ന നമ്മുടെ മുഖ്യമന്ത്രിയെപ്പോലുള്ളവര്‍ ഇന്ന്‌ 
ഈ ആശയങ്ങളുടെ വക്താക്കളായി മാറിയിരിക്കുന്നത്‌; ഈ പ്രത്യയശാസ്‌ത്രം 
നമ്മുടെ സമൂഹത്തില്‍ നേടിയിരിക്കുന്ന അംഗീകാരത്തിന്‍െറ വ്യാപ്തിയെ 


സൂചിപ്പിക്കുന്നു. 


സ്വാശ്രയ വിദ്യാഭ്യാസം 

ഈ ആശയസംഹിതയുടെ പ്രായോഗികവല്‍ക്കരണവും തുടങ്ങിക്ക 
ഴിഞ്ഞു. ഒരുവശത്ത്‌ ആരോഗ്യമേഖലയില്‍ സരജന്യ ചികിത്സ ഇല്ലാതാ 
ക്കാനും, സര്‍ക്കാര്‍ ആശുപത്രികളില്‍ സ്വകാരയമേഖലയ്ക്കു തത്തുല്യമായ 
ചാര്‍ജുകള്‍ ഈടാക്കാനുമുളള ശ്രമം നടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയില്‍ 
കൂടുതല്‍ കൂടൂതല്‍ സ്വകാര്യ വിദ്യാലയങ്ങള്‍ക്ക്‌ അംഗീകാരം നല്‍കിക്കൊണ്ടി 
രിക്കുന്നു. ഇതുവഴി സര്‍ക്കാര്‍ സ്കൂളുകളും, എയ്ഡഡ്‌ സ്കൂളുകളും 
പലതും അടച്ചുപുട്ടേണ്ട സ്ഥിതി സംജാതമായിരിക്കുന്നു. ധ്രുതഗതിയില്‍ 
കൂറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനനനിരക്കിന്‍െറ ഫലമായി മൊത്തം സ്കൂള്‍ 
വിദ്യാര്‍ഥികളുടെ എണ്ണത്തില്‍ കൂറവൂ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തല 


6 
ത്തിലാണിതെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്‌. ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തി 
നൂമുളള ചെലവുകള്‍ ഉപഭോക്താവിനെക്കൊണ്ടുതന്നെ വഹിപ്പിക്കുക 
എന്നതാണി ശ്രമങ്ങളുടെ അന്തിമലക്ഷ്യം. ഈ ശ്രമങ്ങളുടെ ഏറ്റവും പൂതിയ 
രൂപമാണ്‌ ഉന്നത വിദ്യാഭ്യാസരംഗത്തെ സ്വാശ്രയ കോളേജുകളും കോഴ്സു 
ago (Self financing collges). 

കൂടുതല്‍ തൊഴില്‍ സാധ്യതകളുള്ള കോഴ്സുകള്‍ക്കായിരിക്കുമല്ലോ 
കൂടുതല്‍ ആവശ്യക്കാരുണ്ടാവുക. ഇങ്ങനെയുളള കോഴ്സുകള്‍ക്കുള്ള സീറ്റു 
കള്‍, ഒരു തരത്തിലുളള ഡിമാന്‍റ്‌- സപ്ലൈ സംവിധാനത്തിലെന്നോണം 
പരമാവധി ഫീസീടാക്കി വിപണനം ചെയ്യുക എന്നതാണ്‌ പുതിയ തന്ത്രം. 
പണ്ട്‌ സര്‍ക്കാര്‍ മേഖലയില്‍ മാത്രമൊതുങ്ങിനിന്ന കോഴ്‌സുകള്‍ സ്വകാരുമേ 
ഖലയ്ക്കൂ തുറന്നു കൊടുക്കുക എന്നതിനു പുറമേ പൊതുമേഖലയിലുള്ള 
കോഴ്സുകള്‍ കൂടെ സ്വാശ്രയകോഴ്‌സുകളാക്കിക്കൊണ്ടിരിക്കയാണിപ്പോള്‍. 
സഹകരണ മെഡിക്കല്‍ കോളേജ്‌ എന്ന ലേബലൊട്ടിച്ച്‌ തുടങ്ങിയ 
പരിയാരത്തെ സ്വകാര്യമെഡിക്കല്‍ കോളേജ്‌, കോട്ടയത്തെ നഴ്സിങ്‌, 
പാരാമെഡിക്കല്‍ കോഴ്‌സുകള്‍, സ്വാശ്രയ പോളിടെക്‌നിക്‌ കോളേജ്‌ 
എന്നിങ്ങനെ പല സ്ഥാപനങ്ങളും കോഴ്‌സുകളും അനുദിനം അരങ്ങേറിക്കൊ 
ണ്ടിരിക്കൂന്നു. കൊച്ചി സര്‍വകലാശാല ഒറ്റയടിക്ക്‌ 600 സീറ്റുകളുള്ള 5 
എഞ്ചിനീയറിംഗ്‌ കോഴ്സുകള്‍ തുടങ്ങിയിരിക്കുന്നു. കൊച്ചി, കോട്ടയം 
സര്‍വകലാശാലകള്‍ സ്വാശ്രയ മെഡിക്കല്‍ കോളേജുകള്‍ തുടങ്ങുമെന്നു 
പ്രഖ്യാപിച്ചിരിക്കുയാണ്‌. ഇതെല്ലാംതന്നെ സര്‍ക്കാരിന്‍റെ അകമഴിഞ്ഞ 
പ്രോത്സാഹനത്തോടെയാണ്‌ നടക്കുന്നത്‌. ഇവയ്ക്കെതിരെ ചില പ്രക്ഷോഭ 
ങ്ങളും നടന്നുവരുന്നുണ്ട്‌. സംസ്ഥാനത്തെ മെഡിക്കല്‍ വിദ്യാര്‍ഥികള്‍, 
സ്വാശ്രയ മെഡിക്കല്‍ കോളേജുകള്‍ക്കെതിരെയും, കൊച്ചി സര്‍വകലാശാലാ 
വിദ്യാര്‍ഥികള്‍ അവിടെ തുടങ്ങിയ എഞ്ചിനീയറിംഗ്‌ കോഴ്‌സുകള്‍ക്കെതി 
രെയും സമരത്തിലാണ്‌. ഈ സമരങ്ങള്‍ ഒരര്‍ഥത്തില്‍ പ്രാദേശികങ്ങളാണ്‌. 
ഈ സമരങ്ങള്‍ക്കു ക്രമേണ ബഹുജന പിന്തുണ നേടാനാവുന്നുണ്ടെങ്കിലും, 
സ്വാശ്രയ വിദ്യാഭ്യാസമെന്ന സങ്കല്‍പത്തിനൂ പിന്നിലുളള പ്രത്യയശാസ്ത്ര 
ത്തെത്തന്നെ എതിര്‍ക്കുന്ന വിധത്തിലുളള ഒരു ബോധവല്‍ക്കരണം ഇനിയും 
നടന്നിട്ടില്ല. 

സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്‍െറ പ്രധാന സൈദ്ധാന്തികനായി രംഗത്തു 
വന്നിരിക്കുന്നത്‌ കൊച്ചി സര്‍വകലാശാലാ വൈസ്‌ചാന്‍സലറായ 
ഡോ.കെ.ജി.അടിയോടിയാണ്‌. അദ്ദേഹം വളച്ചുകെട്ടുകളില്ലാതെ തന്നെ ഈ 
പ്രത്യയശാസ്‌ത്രം വിവരിക്കുന്നതു ശ്രദ്ധിക്കുക. “ഉന്നതവിദ്യാഭ്യാസം 
കൊണ്ടുള്ള ഗൂണം മുഖ്യമായും രാഷ്ട്രത്തേക്കാള്‍ അതിന്‍െറ ഉപഭോക്താക്കള്‍ 
ക്കായതുകൊണ്ട്‌ അതിനുള്ള ചെലവ്‌ ഉപഭോക്താക്കള്‍ തന്നെ സ്വയം 
വഹിക്കണമെന്ന തിരിച്ചറിവ്‌ കേന്ദ്ര സംസ്ഥാന സര്‍ക്കാറുകള്‍ക്ക്‌ വന്നു 
കഴിഞ്ഞു...” 

““ആഗോളവല്‍ക്കരണവും ഉദാരവല്‍ക്കരണവും നമ്മുടെ ദേശീയ നയമാ 
യതോടു കൂടി, ഉന്നത വിദ്യാഭ്യാസമെന്നത്‌ ആര്‍ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും 
ശരി, ഒരു സേവനവ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്‌....” 

“ama വിദ്യാഭ്യാസം സാര്‍വത്രികമെന്ന നിലവിട്ട്‌ ബുദ്ധിപരം മാത്രമല്ല 


] y 
സാമ്പത്തികമായ കഴിവുകൂടി ഉള്ളവരിലേക്കു വിദേശരാജ്യങ്ങളില്‍ പല 
തിലും പണ്ടേ ഒതുങ്ങിയിരുന്നു. അത്‌ ഇന്ന്‌ ഇവിടെയും സംഭവിച്ചുകൊണ്ടി 
രിക്കുന്നു...” 

(ഡോ.കെ.ജി.അടിയോടി; മാതൃഭൂമി സപ്തംബര്‍ 3) 


പുതിയ ആശയങ്ങളിലെ അശാസ്ത്രീയത 
കേരളത്തില്‍ സ്വാതന്ത്രത്തിനുശേഷം നിലവില്‍വന്ന സാമൂഹിക 
കരാറിന്‍െറ പൊളിച്ചെഴുത്തിനായി രൂപംകൊണ്ട പൂതു വലതുപക്ഷ 
പ്രത്യയശാസ്‌ ത്രത്തിന്‍െറ ഭാഗമാണ്‌ ഡോ.അടിയോടി മുന്നോട്ടുവയ്ക്കുന്ന 
ആശയങ്ങള്‍ എന്നു കാണാന്‍ പ്രയാസമില്ല. രണ്ടു കാരണങ്ങളാല്‍ ഈ 
പ്രത്യയശാസ്‌ത്രം എതിര്‍ക്കപ്പെടേണ്ടതാണ്‌. അതു വസ്തുതാപരമായി 
തെറ്റാണ്‌ എന്നതാണൊരു കാരണം. കേരള സമൂഹത്തെ സാമൂഹികമായും 
സാമ്പത്തികമായും മുന്നോട്ടല്ല, മറിച്ച്‌ പിന്നോട്ടാണതു നയിക്കുക എന്ന 
താണ്‌ രണ്ടാമത്തേത്‌. ഈ ആശയഗതിയിലുളള വസ്തുതാപരമായ തെറ്റുകള്‍ 
എന്തെല്ലാമാണ്‌ ? 
1. കേരളത്തില്‍ ഉദ്പാദന മേഖലയിലുള്ള മൂരടിപ്പിന്‍െറ കാരണം സാമൂഹിക 
മേഖലയിലുള്ള ഉയര്‍ന്ന നിക്ഷേപമല്ല. ഒരു സംസ്ഥാനസര്‍ക്കാരിന്‍െറ 
പരിമിതമായ വിഭവങ്ങള്‍വച്ചു പരിഹരിക്കാവുന്നതല്ല ഈ മുരടിപ്പ്‌. കേന്ദ്ര 
നിക്ഷേപവും സ്വകാര്യ നിക്ഷേപവും വര്‍ധിച്ലിക്കുകയെന്നതു മാത്രമാണതി 
നുള്ള വഴി. 
2. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസരംഗത്തും ചിലവാക്കുന്ന തുക ഉദ്പാദന 
മേഖലയുമായി ബന്ധമില്ലാത്ത പാഴ്‌ച്ചെലവല്ല. വ്യാവസായിക കൂതിച്ചുകയറ്റ 
ത്തിന്‌ മൂലധനവും അടിസ്ഥാനസരകര്യങ്ങളുംപോലെ തന്നെ പ്രധാനമാണ്‌ 
ആരോഗ്യവും വിദ്യാഭ്യാസവുമുളള ജനസമൂഹം. സമീപകാലത്തു വ്യവസായ 
വല്‍ക്കരിച്ച രാജ്യങ്ങളുടെയെല്ലാം അനുഭവം അതാണ്‌. കൊറിയയും 
ജപ്പാനുമെല്ലാം ഉദാഹരണങ്ങള്‍. സമൂഹത്തിന്‍െറ മൊത്തമായ ആരോഗ്യനില 
വാരവും വിദ്യാഭ്യാസനിലവാരവും ഉയര്‍ത്തുക എന്നു തന്നെയാണിവിടെ 
ഉദ്ദേശിക്കുന്നത്‌. അല്ലാതെ ഒരു വിഭാഗത്തിന്‍േറതുമാത്രമല്ല. കേരളത്തിന്‍െറ 
വൃവസായവല്‍ക്കരണത്തിന്‌ ഇന്നുള്ള ഏറ്റവും അനുകൂലഘടകം ഇതാണ്‌. 
അടിസ്ഥാനസരകരുങ്ങള്‍ (ഉര്‍ജം, ഗതാഗതം, വാര്‍ത്താവിനിമയം) വര്‍ധിപ്പി 
ക്കുകയും മൂലധനത്തെ ആകര്‍ഷിക്കുകയുമായിരിക്കണം അടുത്ത പടികള്‍. 
പല മേഖലകളിലും മൂലധനമാകര്‍ഷിക്കാന്‍ ആരോഗ്യവും വിദ്യാഭ്യാസവുമു 
ള്ള ജനത ഒരു മുതല്‍ക്കൂട്ടാകുന്നു. ഈ അനുകൂല ഘടകത്തെ തളര്‍ത്തുന്ന 
ഏതു നടപടിയും നമ്മുടെ വളര്‍ച്ചയ്ക്കു ഹാനികരമായിരിക്കും. 
3. ഉന്ന വിദ്യാഭ്യാസത്തിന്‍െറ ഗുണം സമൂഹത്തിനല്ലെന്നും ഗുണഭോക്താക്ക 
ള്‍ക്കുമാത്രമാണെന്നുമുളള ഡോ.അടിയോടിയുടെ കണ്ടുപിടുത്തം, അദ്ദേ, 
അവകാശപ്പെടുന്നതുപോലെ കേന്ദ്രസംസ്ഥാന സര്‍ക്കാരുകള്‍പോലും പൂര്‍ണ 
മായി അംഗീകരിക്കുമെന്നു തോന്നുന്നില്ല. വികസിത മുതലാളിത്ത രാജ്യങ്ങ 
ളില്‍പോലും ഇതല്ല കാഴ്ചപ്പാട്‌. ഉന്നതവിദ്യാഭ്യാസ മേഖലയില്‍ പൊതുനി 
ക്ഷേപം വര്‍ധിപ്പിക്കണമെന്ന അഭിപ്രായഗതിക്കാണ്‌ അമേരിക്കയില്‍പോലും 
മുന്‍തൂക്കം. പല സാങ്കേതിക രംഗങ്ങളിലും അമേരിക്ക ജുപ്പാനേക്കാള്‍ 


8 

പുറകിലായത്‌. ഉന്നത വിദ്യാഭ്യാസ മേഖലയില്‍ സര്‍ക്കാര്‍ പ്രോത്സാഹനവും 
നിക്ഷേപവും കുറഞ്ഞതുകൊണ്ടാണെന്നു ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 
ഇന്ത്യയില്‍ ഉന്നത വിദ്യാഭ്യാസം നേടിയവരില്‍ പലരും പാശ്ചാത്യ രാജ്യങ്ങളി 
ലേക്കു കൂടിയേറി പാര്‍ക്കുന്നതുകൊണ്ട്‌ ഇവരെക്കൊണ്ടുള്ള ഗൂണം നമുക്കു 
ലഭിക്കുന്നില്ലെന്നതു സത്യമാണ്‌. ഇതു പരിഹരിക്കാന്‍ നടപടികളെടുക്കുന്ന 
തിനു പകരം ഈ മേഖലയില്‍നിന്ന്‌ സര്‍ക്കാര്‍ പിന്‍വലിയുകയെന്നാല്‍ 
മൂക്കത്തെ കുരു മാറ്റാന്‍ തല വെട്ടിക്കളയുന്നതിനു തുല്യമായിരിക്കും. ഒരു 
പൂതിയ ശാസ്ത്രസാങ്കേതിക കൂതിച്ചുകയറ്റത്തിന്‍െറ ഈ യുഗത്തില്‍ 
വൈജ്ഞാനിക മേഖലയിലുള്ള പൊതുമുതല്‍മൂടക്ക്‌ പതിന്‍മടങ്ങു വർധി 
പ്ലിക്കുകവഴി മാത്രമേ നമുക്കും ഈ നവവ്യാവസായിക വിപ്ലവത്തില്‍ 
പങ്കാളികളാകാനൊക്കൂ. 
4. ഉന്നത വിദ്യാഭ്യാസം ബുദ്ധിപരം മാത്രമല്ലാതെ സാമ്പത്തികമായ 
കഴിവുകൂടെ ഉളളവരിലേക്ക്‌ ഒതുങ്ങേണ്ട ആവശ്യകത ഉരന്നിപ്പറയുന്നതി 
ലൂടെ ഡോ.അടിയോടിയുടെ ഉപരിവര്‍ഗപക്ഷപാതിത്വം തുറന്നു കാണിക്ക 
പ്പെടുക മാത്രമല്ല ചെയ്യുന്നത്‌ പുരോഗതിക്കുള്ള ഏറ്റവും വലിയ 
വിലങ്ങുതടിയായിരിക്കും അത്‌. പല രാജ്യങ്ങളിലും പണ്ടേ ഇതാണവസ്ഥ 
എന്നദ്ദേഹം പറയുന്നു. ചില ലാറ്റിനമേരിക്കന്‍ രാജ്യങ്ങളിലും, ഏകാധിപത്യ 
ഭരണമുള്ള രാജ്യങ്ങളിലും മറ്റും ഇതായിരിക്കും സ്ഥിതി. എന്നാല്‍ വികസിത 
രാജ്യങ്ങളിലൊന്നും തന്നെ ഈ അവസ്ഥയല്ല ഉള്ളത്‌. കമ്പ്യൂട്ടറും ജൈവസാ 
ങ്കേതിക വിദ്യയുമൊക്കെയടങ്ങുന്ന ആധുനിക ശാസ്‌ത്രസാങ്കേതിക രംഗങ്ങ 
ളിലെ ഏറ്റവും പ്രധാന വിഭവം മനുഷ്യന്‍െറ തലച്ചോറാണ്‌. അതുകൊണ്ടു 
തന്നെ ഉന്നത വിദ്യാഭ്യാസരംഗത്തേയ്ക്ക്‌ ഏറ്റവും നല്ല പ്രതിഭകളെ 
ആകര്‍ഷിക്കാന്‍ അവര്‍ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സമൂഹത്തിലെ അസമത്വ 
ങ്ങള്‍ വിദ്യാഭ്യാസരംഗത്തെ പ്രകടനത്തില്‍ ഒരു പരിധിവരെ പ്രതിഫലിക്കുമെ 
ന്നതു സത്യമാണ്‌. എന്നാല്‍ ഇന്നത്തെ ശാസ്‌ ത്രരംഗത്തുള്ള മത്സരത്തില്‍ 
ഇതെല്ലാം മറികടന്നുകൊണ്ടൂപോലാം ഏറ്റവും കഴിവുള്ളവരെ കണ്ടെത്തുക 
യെന്നത്‌ പുരോഗതിക്കുള്ള ഒരു പ്രധാന ഉപാധിയായി അംഗീകരിക്കപ്പെ 
ടുന്നു. ആധുനിക യുഗത്തില്‍ വ ദ്യാഭ്യാസത്തിലെ അവസരസമത്വം 
സമൂഹങ്ങള്‍ക്കുള്ള ഏറ്റവൂം വിലയേറിയ മുതല്‍ക്കൂട്ടാണ്‌. അതൊരിക്കലും 
ഒരു നഷ്ടക്കച്ചവടമല്ല. ഇരുപത്തിയൊന്നക്ം നൂറ്റാണ്ടിന്‍െറ പുതുസാങ്കേതിക 
യുഗത്തിലേക്ക്‌ പ്രവേശിക്കാനുള്ള ത ക്ാറെടുപ്പുകള്‍ക്ക്‌ ഈ തിരിച്ചറിവ്‌ 
സുപ്രധാനമാണ്‌. എന്നാല്‍ നമ്മുടെ സ്വാശ്രയ വി.സി.മാരും ഭരണാധികാരി 
കളും നമ്മെ നയിക്കുന്നതാകട്ടെ പത്തൊമ്പതാം നൂറ്ലാണ്ടിലേക്കാണെന്നു 
സംശയിക്കേണ്ടിയിരിക്കുന്നു! 

സാമ്പത്തിക പുരോഗതിക്കുവേണ്ടി നമ്മുടെ മാനുഷിക വിഭവശേഷി 
വേണ്ടരീതിയില്‍ ഉപയോഗിക്കാന്‍ കഴിയാതെ പോകുന്നുവെന്നതു മാത്രമല്ല, 
സ്വാശ്രയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ദോഷം. ഉന്നത വിദ്യാഭ്യാസരംഗത്തെ 
നിലവാരത്തകര്‍ച്ചയ്ക്കതു കാരണമാകുന്നു. കൂടാതെ, സമൂഹത്തിന്‍െറ 
ചലനാത്മകതയെ തളര്‍ത്തുംവിധം ര ലു അധീശത്വം അരക്കി 


ടടമറപ്പിക്കുന്നു. 


9 

പഠനനിലവാരം ി 

സ്വാശ്രയ കോളേജുകള്‍ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പഠനനിലവാരമു 
യര്‍ത്തുമെന്ന്‌ ഒരു മുന്‍ വൈസ്ചാന്‍സലര്‍ കൂടിയായ ഡോ.എം.വി.പൈ 
ലിയും മറ്റു ചിലരും പത്രപംക്തികളിലൂടെ വാദിച്ചുകണ്ടു. ഇതു തികച്ചും 
തെറ്റിദ്ധാരണാജനകമാണ്‌. അമേരിക്കയിലുള്ള സ്വകാര്യസര്‍വകലാശാലക 
ളെയും മറ്റും മുന്‍നിര്‍ത്തിക്കൊണ്ടാണീ പ്രസ്താവനയെന്നു തോന്നുന്നു. 
എന്നാല്‍ ഹാര്‍വാര്‍ഡു പോലുളള സര്‍വകലാശാലകളെയും കര്‍ണാടത്തിലും 
നമ്മുടെ പരിയാരത്തും മറ്റുമുളള സ്വാശ്രയ സ്ഥാപനങ്ങളെയും ഒരുപോലെ 
കരുതുന്നതു മരഡ്്യമായിരിക്കും. വികസിതരാജ്യങ്ങളിലെ സ്വകാര്യ വിദ്യാ 
ഭ്യാസ സ്ഥാപനങ്ങളില്‍ മിക്കതും, വ്യവസായ പ്രമുഖര്‍ അവരുടെ ലാഭത്തില്‍ 
നിന്നൊരംശം സമൂഹനന്‍മയ്ക്കായി നീക്കിവച്ചതിന്‍െറ ഭാഗമായിട്ടുണ്ടായ 
വയാണ്‌ (ഇന്ത്യയില്‍ ഇതിന്‌ കുറച്ചെങ്കിലും രൂപസാദൃശ്യമളളത്‌ ബിര്‍ള 
പിലാനിയിലും, ടാറ്റ ബോംബെയിലും തുടങ്ങിവച്ച സ്ഥാപനങ്ങളോടാണ്‌). 
അവര്‍ അവരുടെ പണം ഈ സ്ഥാപനങ്ങള്‍ക്കു നൽകുകയാണ്‌ ചെയ്യുന്നത്‌- 
അല്ലാതെ അതില്‍നിന്ന്‌ ലാഭമുണ്ടാക്കുകയല്ല. എന്നിട്ടുപോലും പണം 
തികയാത്ത അവസ്ഥയില്‍ ഈ സ്ഥാപനങ്ങളിലേക്കു വന്‍തോതില്‍ പൊതുഖജ 
നാവില്‍നിന്ന്‌ പണം മുടക്കേണ്ടതായി വരുന്നുണ്ട്‌. നമ്മൂടെ സ്വകാര്യ 
സ്വാശ്രയസ്ഥാപനങ്ങളോ? വിദ്യാഭ്യാസ കച്ചവടം മുഖ്യതൊഴിലാക്കിയ 
ഒരുകൂട്ടം ഭാഗ്യാന്വേഷികള്‍ ലാഭംമാത്രം മുന്നില്‍ കണ്ടുകൊണ്ടു നടത്തുന്ന 
സ്ഥാപനങ്ങളാണിവ. അതുകൊണ്ടു ചെലവുകള്‍ പരമാവധി ചുരുക്കു 
വാനും വരവുകള്‍ പരമാവധി കൂട്ടുവാനുമാണവര്‍ മുഖ്യമായും ശ്രദ്ധിക്കുക. 
ഇത്തരം പല സ്ഥാപനങ്ങളിലും അടിസ്ഥാന സരകര്യങ്ങള്‍ പലതുമില്ലെന്നത്‌ 
പരസ്യമായ രഹസ്യമാണ്‌. എങ്കിലും അവര്‍ അതാത്‌ കണ്‍സിലുകളൊടെ 
അംഗീകാരം നേടിയെടുക്കുന്നു എന്നുളളത്‌ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടു 
ള്ള അഴിമതിയുടെ ഒരു പ്രതിഫലനമായി മാത്രമേ കണക്കാക്കാന്‍ പറ്റൂ. 
സാമ്പത്തികശേഷി അഡ്‌മിഷനുളള മുന്‍ഉപാധിയായിട്ടുളള ഈ സ്ഥാപനങ്ങ 
ളില്‍ നല്ല വിദ്യാര്‍ഥികളെ കിട്ടുന്നില്ലെന്നതാണ്‌ മറ്റൊരു കാര്യം. പ്രഗത്ഭരായ 
അധ്യാപകരെ ആകര്‍ഷിക്കാന്‍ കഴിയാത്ത സ്ഥിതികൂടെയാകുമ്പോള്‍ ചിത്രം 
പൂര്‍ണമാകുന്നു. ഇതിന്‍റെയൊക്കെ ഫലം മാരകമായ നിലവാരത്തകര്‍ച്ച 
യാണ്‌. മൂന്നാംകിട ഡോക്‌ ടര്‍മാരെയും, എഞ്ചിനീയര്‍മാരെയും മറ്റും 
ഉത്‌്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി ഇവ അധഃപതിക്കുന്നു. സ്വകാര്യസ്വാ 
ശ്രയസ്ഥാപനങ്ങളില്‍വെച്ച്‌ ഏറ്റവും നല്ലതെന്ന്‌ എല്ലാവരും അംഗീകരിക്കൂ 
ന്നവയാണ്‌ മണിപ്പാലിലും മംഗലാപുരത്തുമുളള കസ്‌തൂര്‍ബാഗാന്ധി 
മെഡിക്കല്‍ കോളേജുകള്‍. അടിസ്ഥാന സരകര്ുങ്ങളുടെ കാര്യത്തില്‍ മറ്റു 
സ്വാശ്രയ കോളേജുകളില്‍നിന്ന്‌ വിഭിന്നമാണിവ. ചില സര്‍ക്കാര്‍ കോളേജു 
കളിലുള്ളതിനേക്കാള്‍ സരകര്യങ്ങള്‍ ഇവിടെയുണ്ടെന്നതും സത്യമാണ്‌. 
അതുകൊണ്ടുതന്നെ ഡോ.എം.വി.പൈലിയെപ്പോലുളളവര്‍ ഇവയെ മാതൃകാ 
സ്ഥാപനങ്ങളായി ഉയര്‍ത്തിക്കാട്ടുന്നു. എന്നാല്‍ അവിടെ നിന്നിറങ്ങിവരുന്ന 
വിദ്യാർഥികളുടെ നിലവാരമെന്താണ്‌? കേരളത്തിലെ സര്‍ക്കാര്‍ മെഡിക്കല്‍ 
കോളേജുകളില്‍ സരകര്യങ്ങള്‍ ഏറ്റവും കുറഞ്ഞ തൃശൂര്‍ മെഡിക്കല്‍ 
കേളേജിലെ വിദ്യാര്‍ഥികളുടെ നിലവാരം തങ്ങളുടെ വിദ്യാര്‍ഥികളുടെ 


10 | 
നിലവാരത്തേക്കാള്‍ എത്രയോ മെച്ചമാണെന്ന്‌ തൃശൂരില്‍ പരീക്ഷകരായി 
വരുന്ന അവിടുത്തെ അധ്യാപകര്‍തന്നെ തുറന്നു സമ്മതിക്കുന്നു. മറ്റൊരു 
കണക്കൂകൂടെ പരിശോധിച്ചുനോക്കുക. കേരളത്തിലെ അഞ്ചു സര്‍ക്കാര്‍ 
മെഡിക്കല്‍ കോളേജുകളില്‍ നിന്നായി വര്‍ഷംതോറും 700 ഡോക്‌ടര്‍മാര്‍ 
പുറത്തിറങ്ങുന്നു. കര്‍ണാടകത്തില്‍ 19 മെഡിക്കല്‍ കോളേജുകളില്‍ (ഇതില്‍ 
പതിനാലെണ്ണം സ്വകാര്യസ്വാശ്രയ കോളേജുകള്‍) നിന്നായി വര്‍ഷംതോറും 
3660 ഡോക്‌ ടര്‍മാരാണ്‌ ഉത്‌ പാദിപ്പിക്കപ്പെടുന്നത്‌. മെഡിക്കല്‍ ബിരൂദാന 
ന്തരപഠനത്തിനായുളള അഖിലേന്ത്യാ മത്സര പരീക്ഷയില്‍ കേരളത്തിലെ 
വിദ്യാര്‍ഥികള്‍ക്ക്‌ വര്‍ഷംതോറും. നൂറിനും ഇരുന്നൂറിനും-. ഇടയ്‌ക്ക്‌ 
സീറ്റുകള്‍ ലഭിക്കുന്നു. കേരളത്തിന്‍െറ അഞ്ചിരട്ടി ഡോക്‌ടര്‍മാരെ പരിശീലി 
പ്പിക്കുന്ന കര്‍ണാടകത്തിലെ വിദ്യാര്‍ഥികള്‍ക്കു കിട്ടുന്നതോ അന്‍പതില്‍ 
താഴെ സീറ്റുകള്‍ മാത്രം! അതുതന്നെ ബഹുഭൂരിഭാഗവും അവിടുത്തെ 
സര്‍ക്കാര്‍ മെഡിക്കല്‍ കോളേജുകളില്‍നിന്നുളളവര്‍ക്ക്‌. വസ്‌തുതകള്‍ 
ഇതായിരിക്കെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്‍ നിന്നിറങ്ങുന്ന 
വിദ്യാര്‍ഥികളുടെ നിലവാരം മെച്ചപ്പെട്ടതായിരിക്കും എന്ന്‌ അവകാശപ്പെ 
ടാന്‍ അസാമാന്യ ധൈര്യം തന്നെ വേണം. 


അട്ടിമറിക്കപ്പെടുന്ന സാമൂഹിക നീതി 

നിലവാരത്തകര്‍ച്ചയേക്കാൾ ഗുരുതരമായ പ്രശ്‌നമാണ്‌ ഈ സ്വാശ്രയ 
വിദ്യാഭ്യാസ പദ്ധതി കേരള സമൂഹത്തില്‍ ഉണ്ടാക്കാന്‍ പോകുന്ന പ്രത്യാഘാത 
ങ്ങള്‍. മാറി വരുന്ന സമ്പദ്‌വ്യവസ്ഥയില്‍ ഉയര്‍ന്ന വരുമാനമുളള തൊഴിലുക 
ളുടെ രൂപത്തിലും മാറ്റം വരുന്നു. ഈ തൊഴിലുകള്‍ക്ക്‌ അവയുടെ 
എണ്ണത്തെക്കാളുപരിയായ പ്രാധാന്യമുണ്ട്‌. സമൂഹത്തിലെ ഓരോ വിഭാഗ 
ത്തിന്‍െററയും ഉയര്‍ച്ച ഒരു പരിധിവരെ അവര്‍ക്ക്‌ ഈ തൊഴിലുകളില്‍ 
എത്രവീതം ലഭിക്കുന്നു എന്നതിനെയാണാശ്രയിച്ചിരിക്കുന്നത്‌. പരിമിത 
മായ ഈ തൊഴിലുകള്‍ വീതം വയ്‌ക്കുന്നതില്‍നിന്നുല്‍ഭവിക്കുന്ന കലഹങ്ങ 
ളാണല്ലോ പലപ്പോഴും നാം സംവരണത്തിന്‍െറയും ക്രീമിലെയറിന്‍െറയും 
മറ്റും വിവാദങ്ങളില്‍ മുഴങ്ങികേള്‍ക്കുന്നത്‌. ആധുനിക സമ്പദ്‌ വ്യവസ്ഥ 
യില്‍ ഉയര്‍ന്ന വരുമാനമുള്ള തൊഴിലുകളില്‍ മിക്കതും സമ്പദ്വ്യവസ്ഥയു 
മായി ബന്ധപ്പെട്ട ശാസ്‌ത്ര-സാങ്കേതിക, വാണിജ്യ മേഖലകളില്‍ പരിശീലനം 
ലഭിച്ചവര്‍ക്കാണ്‌ ലഭിക്കുന്നത്‌. അതുകൊണ്ടുതന്നെ പൊതുവിദ്യാഭ്യാസ . 
ത്തിലും കോളേജ്‌ വിദ്യാഭ്യാസത്തിലും ഒരു പൂനര്‍ക്രമീകരണം ആവശ്യമായി 
വന്നിരിക്കുന്നു. സാധാരണ കോളേജ്‌ വിദ്യാഭ്യാസത്തില്‍ ഇന്ന്‌ ഒട്ടുമു 
ക്കാലും തൊഴില്‍ സാധ്യതകള്‍ വിരളമായ കോഴ്‌സുകളാണുളളത്‌. ഇവയെ 
മാറ്റി പകരം സമ്പദ്‌ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്‌ത്രസാങ്കേതിക, 
വാണിജ്യ കോഴ്‌സുകള്‍, കമ്പ്യൂട്ടര്‍ പരിശീലനം, ജൈവ സാങ്കേതിക 
വിദ്യയിലുള്ള വിജ്‌ ഞാനം എന്നിവയൊക്കെ നല്‍കാനുള്ള സമയം അതിക്രമി 
ചിരിക്കുന്നു. എന്നാല്‍ ഇതൊന്നുംതന്നെ നടത്താനുളള ശ്രമങ്ങള്‍ ഉണ്ടാകൂ 
ന്നില്ല. പകരം ഇത്തരം കോഴ്‌സുകളെല്ലാം വരുന്നത്‌ സ്വാശ്രയ വിദ്യാഭ്യാസ 
മേഖലയിലാണ്‌. ഇതൊരു ഗൂഡാലോചനയുടെ ഭാഗമായി മാത്രമേ കാണാന്‍ 
കഴിയൂ. അതായത്‌ സാധാരണക്കാര്‍ക്ക്‌ സാധാരണ കോളേജുകളിലുളള 


ui 

തൊഴില്‍ സാധ്യതകള്‍ കുറഞ്ഞ ബി.എ., ബി.എസ്‌.സി കോഴ്‌സുകള്‍-പണ 
ക്കാര്‍ക്കാകട്ടെ തൊഴില്‍ സാധ്യതകള്‍ കൂടിയ സാജേംതിക വിദ്യാഭ്യാസം. 
ഇതുവഴി കേരളത്തിലെ പുതിയ ഉപരിവര്‍ഗം അവരുടെ അധീശത്വം 
അടുത്തെങ്ങും മാറ്റാന്‍ കഴിയാത്തവിധം ഉറപ്പിക്കുകയാണ്‌. ഈ യഥാര്‍ഥ 
ലക്ഷ്യം മറച്ചുപിടിക്കാനെന്നോണം, സത്യസന്ധമല്ലാത്ത വാദങ്ങള്‍ നിരത്തുക 
യാണ്‌ ഉപരിവര്‍ഗവക്താക്കളായ അടിയോടിയും, പൈലിയും, മലയാള 
മനോരമയുമൊക്കെ. 

ഈ വാദങ്ങള്‍ സൃഷ്ടിക്കുന്ന പുകപടലങ്ങള്‍ക്കിടയില്‍, കേരളത്തില്‍ 
പതിറ്റാണ്ടുകളുടെ ബഹുജനസമരങ്ങളിലൂടെ അൽപമായെങ്കിലും കീഴാളര്‍ 
നേടിയെടുത്ത സാമൂഹികനീതി അട്ടിമറിക്കപ്പെടുകയാണ്‌. കേരളത്തില്‍ 
പുതുതായി തുടങ്ങിയ സ്വകാര സ്വാശ്രയ മെഡിക്കല്‍ കോളേജിന്‍റെ 
കാര്യമെടുക്കു. ഇവിടെ 100 സീറ്റുകളാണുളളത്‌. ഇതില്‍ പകുതി (50%) 
ജനറല്‍ മെറിറ്റ്‌ സീറ്റുകളാണ്‌ എന്നാണ്‌ വെപ്പ്‌. എന്നാല്‍ ഇതില്‍ 
പ്രവേശിപ്പിക്കപ്പെടുന്ന വിദ്യാര്‍ഥികള്‍ വര്‍ഷംതോറും 20000 രൂപ ഫീസായി 
നല്‍കണം (ആദ്യവര്‍ഷം പിരിച്ച യഥാര്‍ഥ ഫീസ്‌ 35000 രൂപ). സര്‍ക്കാര്‍ 
മെഡിക്കല്‍ കോളേജുകളില്‍ ഫീസ്‌ വര്‍ഷംതോറും 1600 രൂപ മാത്രമാണെ 
ന്നോര്‍ക്കുക. പിന്നെയുള്ള 35% സീറ്റുകള്‍ പേയ്മെന്‍റ്‌ സീറ്റുകളായാണ്‌ 
അറിയപ്പെടുന്നത്‌. ഇവയ്ക്കുള്ള വാര്‍ഷികഫീസ്‌ 75000 രൂപയാണ്‌. 
ഇതിനും പുറമെ 15% എന്‍.ആര്‍.ഐ സീറ്റുകള്‍. ഇവയ്ക്ക്‌ ആദ്യംതന്നെ 
റൊക്കമായി നല്‍കേണ്ടത്‌ 23 ലക്ഷം രൂപ! ഇവിടെ ജനറല്‍ മെരിറ്റിലൂടെ 
പ്രവേശനം ലഭിച്ചാല്‍പോലൂം വര്‍ഷംതോറും 35000 രൂപ ഫീസായി നല്‍കാന്‍ 
കഴിവുളള എത്ര കുടുംബങ്ങള്‍ കേരളത്തിലുണ്ട്‌? 5% കുടുംബങ്ങള്‍ക്കപ്പുറം 
ഉണ്ടാകാന്‍ ഇടയില്ല എന്നതു തീര്‍ച്ച. ബാക്കിവരുന്ന 50% സീറ്റുകളുടെ 
കാര്യത്തിലോ? വര്‍ഷംതോറും 75000 രൂപയോ അതിലധികമോ നല്‍കാനുളള 
ശേഷി 1% കുടുംബങ്ങള്‍ക്കുപോലും ഉണ്ടോ എന്നതു സംശയം. ഒരുപക്ഷെ 
നമ്മുടെ സ്വാശ്രയ വക്താക്കള്‍ കരൂതുന്നുണ്ടാകും കേരളീയര്‍ ഇതിനെക്കാ 
ളൊക്കെ സമ്പന്നരാണെന്ന്‌. കൊച്ചി സര്‍വകലാശാലയുടെ സ്വാശ്രയ 
ബി.ടെക്‌ കോഴ്‌സുകള്‍ക്കുളള പേയ്മെന്‍റ്‌ സീറ്റുകള്‍ക്ക്‌ ആളെ കിട്ടാതെ 
വന്നതും തന്‍മൂലം സീറ്റുകളുടെ എണ്ണം 700-ല്‍ നിന്ന്‌ 600-ആക്കി 
കുറയ്‌ ക്കേണ്ടിവന്നതും ഇവരുടെ ആവേശം തണുപ്പിച്ചോ എന്നറിയില്ല. 

കേരളത്തില്‍ പരിയാരം മെഡിക്കല്‍ കോളേജിനു പുറമെ കൊച്ചി, 
കോട്ടയം സര്‍വകലാശാലകളുടെ വകയായി രണ്ടു മെഡിക്കല്‍ കോളേജുകള്‍ 
കൂടി വരുന്നതായി സങ്കൽപ്പിക്കുക. അപ്പോൾ സര്‍ക്കാര്‍ മേഖലയില്‍ 700 
മെഡിക്കല്‍ സീറ്റുകളും സ്വാശ്രയ മേഖലയില്‍ 300 സീറ്റുകളും-അങ്ങിനെ 
മൊത്തം 1000 സീറ്റുകളുണ്ടായിരിക്കും. അപ്പോള്‍ ഓരോ ജനവിഭാഗത്തില്‍ 
പ്പെട്ടവര്‍ക്കുമുണ്ടാകുന്ന മെഡിക്കല്‍ സീറ്റുകളുടെ ലഭൃത ഏതാണ്ട്‌ പട്ടിക 
യില്‍ കൊടുത്തിരിക്കുന്നതുപോലെയായിരിക്കും. 


12 


പട്ടിക ം 
ജനവിഭാഗം മെഡിക്കല്‍ ജനസംഖ്യ സീറ്റ്‌ /ജനസംഖ 
സീറ്റുകള്‍ (ഏകദേശം) അനുപാതം 
മൂഴുവര്‍ ജനങ്ങള്‍ 400 30000000 1:75000 
ഈഴവര്‍ 84 7500000 1:89285 
മുസ്ലിം 72 6600000 1:91666 
Sc/ST 70 3600000 1:51430 
സംവരണ 

വിഭാഗങ്ങള്‍ (ആകെ) 300 20000000 1:66666 
ധനികര്‍(5%) 300 1500000 1:5000 
അതിധനികര്‍(1%) 150 300000 1:2000 


അതായത്‌ സമൂഹത്തില്‍ ഏറ്റവും സമ്പന്നരായ 5% ജനങ്ങള്‍ക്ക്‌ 5000 
പേര്‍ക്ക്‌ ഒരു സീറ്റ്‌ എന്ന തോതിലും, അതില്‍ത്തന്നെ അതി സമ്പന്നരായ 
ഒരു ശതമാനത്തിന്‌ 2000 പേര്‍ക്ക്‌ ഒരു സീറ്ററ്‌ എന്ന തോതിലും നീക്കി 
വെക്കുകയായിരിക്കും ഫലത്തില്‍ ചെയ്യുന്നത്‌. വേറൊരു രീതിയില്‍ 
പറഞ്ഞാല്‍ ജനസംഖ്യയില്‍ 95% വരുന്നവര്‍ക്ക്‌ ലഭ്യമാകുന്നത്‌ 70 ശതമാനം 
സീറ്റുകള്‍ മാത്രം. ധനികരായ 5 ശതമാനത്തിന്‌ 30% സീറ്റുകളും 
അതില്‍ത്തന്നെ അതിധനികരായ 1% ആളുകള്‍ക്കായി 15% മെഡിക്കല്‍ 
സീറ്റുകളും സംവരണം ചെയ്യപ്പെടുന്ന അവസ്ഥ! സ്വാശ്രയ കോഴ്‌സുകളുടെ 
ശക്തരായ വക്താക്കളില്‍ മിക്കവരും ജാതി സംവരണത്തിനന്‍െറ കടുത്ത 
വിരോധികളാണെന്നുളളതാണ്‌ രസകരമായ അവസ്ഥ. ജാതിസംവരണം-പ്ര 
ത്യേകിച്ചും ഉന്നത വിദ്യാഭ്യസരംഗത്തെ പ്രവേശനത്തിന്‌ ക്രീമിലെയറുകാരെ 
ഒഴിവാക്കിക്കൊണ്ടുളളത്‌ -അവസരങ്ങള്‍ നിഷേധിക്കപ്പെട്ടവര്‍ക്കുവേണ്ടിയു 
ളളതാണെന്നതാണ്‌ വസ്‌തൂത. ഈ പൂതിയ സ്വാശ്രയമോഡല്‍ സംവരണമോ? 
സര്‍വവിധ സരകര്യങ്ങളുണ്ടായിട്ടും, ഏറ്റവും മികച്ച വിദ്യാലയങ്ങളില്‍ 
പഠിച്ചതിനുശേഷവും പ്രവേശന പരീക്ഷയില്‍ നല്ല റാങ്കുകള്‍ ലഭിക്കാത്തവര്‍ 
ക്കാണ്‌ ഇതിന്‍െറ ആനുകൂല്യം ലഭിക്കുന്നത്‌. കൊച്ചിയിലെ ബി.ടെക്‌ 
കോഴ്‌സുകളുടെ അഡ്‌മിഷന്‍ ലിസ്റ്റുകള്‍ നോക്കൂ. 30000 ത്തിലേറെ പേര്‍ 
എഴുതിയ പരീക്ഷയില്‍ പതിനയ്യായിരവും പതിനേഴായിരവുമൊക്കെ റാങ്കു 
നേടിയവര്‍ക്ക്‌ അവിടെ എഞ്ചിനീയറിംഗ്‌ സീറ്റുകള്‍ ലഭിക്കുന്നു. അവര്‍ക്കു 
ള്ള ഏകഗുണം അച്ഛനമ്മമാര്‍ക്ക്‌ പണമുണ്ടെന്നുളളതുമാത്രം. പതിനായിര 
ത്തിനടുത്ത്‌ റാങ്കുനേടി അഡ്മിഷന്‌ അര്‍ഹനാകുന്ന ആദിവാസിവിദ്യാര്‍ഥി 
കൾ മിടുക്കരാണെന്ന കാര്യത്തില്‍ ഒരു തര്‍ക്കവുമില്ല. കാരണം അവര്‍ 
കയറിവരുന്ന പാത അത്ര ദുര്‍ഘടമാണ്‌. എന്നിട്ടുപോലും ഇവരെ 
പുച്ഛത്തോടെ മാത്രം കാണുന്ന നമ്മുടെ സ്വാശ്രയാനുകൂലികള്‍ ഈ പുതിയ 
സംവരണത്തില്‍ അന്യായമൊന്നും കാണാത്തത്‌ അവരുടെ വര്‍ഗതാല്‍പര്യം 
കൊണ്ടു മാത്രമാണെന്ന്‌ നിസ്സംശയം പറയാം. ജാതിസംവരണത്തിലെ 
ക്രീമിലെയര്‍ അനുകൂലികളില്‍ ചിലര്‍ എടുക്കുന്ന നിലപാടും കണ്ണുതുറവ്പി 
ക്കുന്നതാണ്‌. ഉദാഹരണത്തിന്‌ സാമൂഹിക നീതിയുടെ സ്വയം പ്രഖ്യാപിത 
ജിഹ്വയായ കേരളകരമൂദി പത്രം. സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്‌ അനുകൂല 


13 
മായി ശക്തമായ മുഖപ്രസംഗം എഴുതിക്കളഞ്ഞു അവര്‍. നമ്മുടെ പുതിയ 
ഉപരിവര്‍ഗത്തില്‍ മുന്നോക്ക ജാതിക്കാരായ ധനികര്‍ മാത്രമല്ല, പിന്നോക്ക 
ജാതികളിലും ധനികരുണ്ടെന്ന്‌ കേരളകരമുദിയുടെ നിലപാടു നമ്മെ 
ഓര്‍മിപ്പിക്കുന്നു. € 4 


ലിംഗപരമായ വിവേചനം 

കേരളത്തിലെ ജനങ്ങളില്‍ സ്‌ത്രീകളാണല്ലോ കൂടുതല്‍. സ്‌ത്രീകള്‍ക്കു 
തുല്യാവസരങ്ങള്‍ നല്‍കുകയെന്നതു സാമൂഹിക നീതിയുടെ ഒഴിച്ചുകൂടാനാ 
വാത്ത ഘടകമാണ്‌. സ്‌കൂള്‍ -സര്‍വകലാശാലാ പൊതു പരീക്ഷകളുടെ റാങ്കു 
ലിസ്റ്റുകള്‍ നോക്കിയാല്‍ അതിലേറെ പെണ്‍കൂട്ടികളാണുള്ളതെന്ന വസ്‌ 
തൂത അവരുടെ കഴിവിന്‍െറയും വിദ്യാഭ്യാസ പുരോഗതിയുടെയും 
തെളിവാണ്‌. എന്നിട്ടും അടുത്തകാലത്തായി മെഡിക്കല്‍ പ്രവേശന പരീക്ഷ 
യിലും മറ്റും അവര്‍ ആണ്‍കുട്ടികളുടെ പിന്നിലാണ്‌. മെഡിക്കല്‍ പ്രവേശന 
ത്തില്‍ 35-40 ശതമാനത്തോളം സീറ്റുകളേ പെണ്‍കുട്ടികള്‍ക്ക്‌ ഇപ്പോള്‍ 
ലഭിക്കുന്നുളളു. പ്രവേശന പരീക്ഷകള്‍ക്കു വേണ്ടിയുളള കോച്ചിങ്‌ 
ക്യാമ്പുകളാണിതിനു കാരണം. ഇത്തരം പ്രത്യേക പരിശീലനത്തിന്‌ ആണ്‍കു 
ട്ടികളുടെയത്ര പെണ്‍കുട്ടികളെ രക്ഷിതാക്കള്‍ അയയ്ക്കുന്നില്ല. ജീവിതത്തില്‍ 
ഇരുകൂട്ടരും വഹിക്കേണ്ട പങ്കിനെപ്പറ്റിയുളള വൃത്യസ്ഥ കാഴ്‌ ചപ്പാടാണി 
തിനു കാരണം. സ്വാശ്രയ വിദ്യാഭ്യാസപദ്ധതിയുടെ വരവോടെ ലിംഗപരമായ 
ഈ വിവേചനം കൂടുതല്‍ രൂക്ഷമാകും. ഉന്നതവിദ്യാഭ്യാസത്തിനായി 
ലക്ഷങ്ങള്‍ മുടക്കേണ്ട അവസ്ഥ വരുന്പോള്‍ ആണ്‍കുട്ടികള്‍ക്കു മുന്‍ഗണന 
ലഭിക്കുമെന്ന്‌ തീര്‍ച്ച. ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുവഴി 
ലഭ്യമാകുന്ന തൊഴിലിനുംവേണ്ടി ലക്ഷങ്ങള്‍ ചിലവിടാന്‍ മടിക്കാത്ത 
രക്ഷിതാക്കൾ പെണ്‍കുട്ടികളുടെ കാര്യം വരുമ്പോള്‍ ഇതേ ലക്ഷങ്ങള്‍ 
സ്ത്രീധനത്തിനും വിവാഹത്തിനുമായി നീക്കി വെക്കാനാണ്‌ സാധ്യത. 

വര്‍ഗപരവും ലിംഗപരവുമായ അസമത്വങ്ങള്‍ വര്‍ധിപ്പിക്കുന്ന ഈ 
പദ്ധതി പൊതുമുതല്‍ ഉപയോഗിച്ചാണ്‌ പലപ്പോഴും അരങ്ങേറുന്നത്‌. 
പരിയാരം കോളേജിന്‌ സര്‍ക്കാര്‍ നല്‍കിയ ഭൂമിയും, ബാങ്ക്‌ ഗ്യാരന്‍റിയുമൊ 
Mag, ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്‌. അത്‌ നഗ്‌നമായ, കുറ്റകരമായ 
അഴിമതിയാണ്‌. പൊതുസര്‍വകലാശാലകളും സര്‍ക്കാരും സ്വാശ്രയ കോഴ്‌ 
സുകള്‍ തൂടങ്ങൂന്ന കാര്യമോ? ഇവിടെ തുടങ്ങുന്ന കോഴ്‌സുകളൊന്നുംതന്നെ 
' പൂര്‍ണമായി സ്വാശ്രയ കോഴ്‌സുകളാണെന്നു പറയാന്‍ പറ്റില്ല. വിദ്യാര്‍ഥിക 
ളില്‍ നിന്ന്‌ ഉയര്‍ന്ന ഫീസുകള്‍ ഈടാക്കുന്നതുകൊണ്ടു മാത്രം മൂലധനവും 
ചെലവുകളും വഹിക്കാന്‍ സാധ്യമല്ലാത്ത പല കോഴ്‌സുകളുമുണ്ട്‌. ഇവയില്‍ 
പൊതുമുതല്‍ നിര്‍ലോഭമായി ഉപയോഗിക്കപ്പെടുന്നു. അങ്ങിനെ പൊതുമു 
തല്‍ ഉപയോഗിച്ചുകൊണ്ടുതന്നെ യോഗ്യതയില്ലാത്ത വിദ്യാര്‍ഥികളെ-അവര്‍ 
ധനികരാണെന്ന ഒറ്റ കാരണത്താല്‍ മറ്റു യോഗൃതയുള്ളവരുടെ മുന്നില്‍ 
കടത്തിവിടുന്ന പദ്ധതിയാണിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്‌. 
സ്വാശ്രയ വിദ്യാഭ്യാസരംഗത്തെ അനുകൂലിക്കുന്നവരാര്‍ക്കും സാമൂഹിക 
നീതിയെപ്പറ്റി മിണ്ടാന്‍ അവകാശമില്ലെന്നതാണ്‌ സത്യം. 

സ്വാശ്രയ വിദ്യാഭ്യാസം എന്ന അട്ടിമറി പ്രസ്ഥാനം, കേരളത്തിലെ 


14 
ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും താല്‍പര്യങ്ങള്‍ക്കു വിരുദ്ധമാണ്‌. കേരളം 
സാമൂഹ്യരംഗത്ത്‌ ഇതുവരെ നേടിയ പുരോഗതിയെ ഇല്ലാതാക്കുന്ന ഒരു 
പ്രക്രിയയാണിത്‌. സത്യവും നീതിയും നന്‍മയും പുലര്‍ന്നുകാണണമെന്ന്‌ 
ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങള്‍ രാഷ്ട്രീയ വ്യത്യാസങ്ങള്‍ മറന്ന്‌ 
ഈ ഗൂഡാലോചനയെ എതിര്‍ത്തു തോല്‍പിക്കേണ്ടിയിരിഭുന്നു. 

7 x @ 


3 


ir. 


ily ൪ vw 





കു 
or 


z 
1; 


u 


aol 








x ബോധന മാധ്യമം മാത്ൃഭാഷയാക്കുക. 


അണ്‍എയ്ഡഡ്‌ -ഇംഗ്ലീഷ്‌ മീഡിയം 
സ്‌കൂളുകള്‍ നിര്‍ത്തലാക്കുക, 


k അശാസ്‌ത്രീയമായ രീതിയില്‍ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍ അനുവദിക്കൂന്നത്‌ നിര്‍ 
ത്തൂക. 


ഹയര്‍സെക്കന്‍ററിതലം വരെയുള്ള എല്ലാ 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തദ്ദേശസ്വയം 
ഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ കൈമാറുക. 


പൊതുവിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാ 
ക്കുക. 


ഉന്നതവിദ്യാഭ്യാസം സംസ്ഥാനത്തിന്‍െറ 
വികസന-വൈജ്ഞാനികാവശ്യങ്ങള്‍ക്ക 
നുസരിച്ച്‌ പുനരാവിഷ്കരിക്കുക. 





വിദ്യാഭ്യാസത്തിന്‍െറ എല്ലാ തലങ്ങളിലും 
സാമൂഹൃനിയന്ത്രണം ഉറപ്പാക്കുക. 


KSSP 0745 IE D1/8 Nov95 5K 0300 LL16/95 


Swashraya Vidyabhyasavum Samuhika Neethiyum Published and 
Distributed by Kerala Sastra Sahithya Parishad, Thrissur @ Printed 
at KTC Offset Printers, Kozhikode @ Price: Rs.3/- 


